r 


Regn .No. KERBIL /2012 /45073 
- dated 5 - 9- 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No. KL/ TV( N )/ 634/2015- 17 


GOVERNN 


. 
കേര 


- 


: 
28 സർക് 
VMENT OF 


ക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2016 ജൂൺ 7 

7th June 2016 
1191 ഇടവം 24 
24th Idavam 1191 
1938 ജേഷ്ഠം 17 
17th Jyaishta 1938 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലിയു . ഡി. ഐ . 626/ 2013. 

2016 മേയ് 25. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടിഭൂജല വകുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടു പു ഴ , ഇടുക്കി താഴെ പറ യു ന്ന 
പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പരും ജോലിയുടെ വിവ രവും 
ജി . ഡബ്ലി യു . ഡി . ഐ . - 02 / 2016 - 17 - ഇടുക്കി ജില്ലയിലെ 
ദേവികുളം സബ് ടഷ റിയുടെ കോമ്പൗണ്ടിലുള്ള 
കുഴൽകിണറിൽ പമ്പിംഗ് സ്കീം നടപ്പാക്കുന്ന തിനുള്ള 
പ്രവൃത്തി. 

അടങ്കൽ തുക - 1,08,673. 
നിരതദ്രവ്യം - 2,750. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി ത്തു ടങ്ങുന്ന തീയതിയും 
സമയവും 10 - 6 - 2016, 10 മണിമുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 20 - 6 - 2016, 12 മണിവരെ. 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 20 - 6- 2016, 2 മണിവരെ. 
- ദർഘാസ് തുറ ന്ന് പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും - 20 - 6-2016 ഉച്ചയ്ക്കുശേഷം 3 മണി. 
ജോലി ചെയ്ത് തീർക്കേണ്ട കാലാവധി 30 ദിവസം. 

മറ്റു വ്യവസ്ഥകൾ 
- 1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച് സമയത്തിനുമുൻപ് ലഭിക്കേ 

ണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

( പവ്യത്തി സമ യ ങ്ങ ളിൽ തൊടു പു ഴ യിലുള്ള 
- ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
- 5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം 

ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


147 


KERALA GAZETTE 


[PART III 


- (2) 


മറ്റു വ്യവസ്ഥകൾ 


നമ്പർ ജി . ഡബ്ലിയു . ഡി. ഐ . 1181/ 2014. 


2016 മേയ് 25. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുൻപ് ലഭിക്കേ 
ണ്ടതാണ്. 


2 . 


പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
(പ്രവൃത്തി സമ യ ങ്ങ ളിൽ തൊടു പുഴയിലുള്ള 
ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


3. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടു പു ഴ , ഇടുക്കി താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര വും 
ജി. ഡബ്ലിയു . ഡി. ഐ . 01/2016 - 17 - ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ 
ഗ്രാമ പഞ്ചാ യ ത്തിലെ ജില്ലാ ഖാദി ഗ്രാമ വ്യവ സായ 
ഓ ഫീ സിന്റെ കോമ്പൗ ണ്ടി ലു ള്ള കുഴൽകിണറിൽ 
മെകാ വാട്ടർ സപ്ലേ സ്കീം നട പ്പാ ക്കു ന്ന തിനുള്ള 
പ്രവൃത്തി. 

അടങ്കൽ തുക 1, 81,311. 
നിരതദ്രവ്യം - 4,600. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി ത്തു ടങ്ങുന്ന തീയതിയും 
സമയവും 10 - 6 -2016, 10 മണിമുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 20 -6 - 2016, 12 മണിവരെ. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 20 - 6 - 2016 2 മണിവരെ. 

ദർഘാസ് തുറന്ന് പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും 20 - 6 -2016 ഉച്ചയ്ക്കുശേഷം 3 മണി. 

ജോലി ചെയ്ത് തീർക്കേണ്ട കാലാവധി 30 ദിവസം. 


- 4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 

എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം 
ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, 
തൊടുപുഴ, ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


148 


